. 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 
കGOVERNN 


2 


- 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th June 2012 
2012 ജൂൺ 5 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


15th Jyaishta 1934 
1934 ജ്യേഷ്ഠം 15 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


ജില്ല തൃശ്ശൂർ 
താലൂക്ക് തലപ്പിള്ളി 
വില്ലേജ് - പല്ലൂർ 

വിവരങ്ങൾ 


നമ്പർ ഡിബിഇ - 31 ( എ )/ 11- 12. 

-- തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ 
ശൃംഖല മെച്ച പ്പെടു ത്തുക, പസ രണ വിത രണ നഷ്ടം 
കുറ യ്ക്കു ക , ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് 
ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ 

ലൈനുകൾ, സബ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് 
എന്നുവിളിക്കുന്നു ) താഴെപ്പറയുന്ന സ്കീമിന് അനുമതി നൽകി 
യിരിക്കുന്നു. 

സ്കീമിന്റെ പേര് സിസ്റ്റം ഇംപൂവ്മെന്റ് തൃശ്ശൂർ ജില്ല . 

സ്ഥാനം - തൃശ്ശൂർ ജില്ല യിലെ 110 കെ . വി . 
ആറങ്ങോട്ടുകര സബ് സ്റ്റേഷൻ നിർമ്മാണവും ഇതിനോട് 
അനുബന്ധിച്ച് 110 കെ . വി . ലൈൻ താഴെ പറയും വിധം 
തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ പല്ലൂർ വില്ലേജിലെ 
വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നതും ആയിരിക്കും. 
- ലെനിന്റെ പേര്: - ആറ ങ്ങോട്ടു കര 110 കെ . വി . 
സബ് സ്റ്റേഷനിലേക്കുള്ള 110 കെ . വി . ലൈൻ. 


സബ് സ്റ്റേഷൻ - 110 കെ . വി ആറങ്ങോട്ടുകര സബ് 
സ്റ്റേഷൻ നിർമ്മാണം. 

പ്രസരണ വിതരണ ലൈനുകൾ - 110 കെ . വി ഡബിൾ 
സർക്യൂട്ട് ലൈൻ 0.065 കി . മീ . 

- കമ്മീ ഷ നിംഗ് - ഈ സ്കീം 2012 - ൽ കമ്മീഷൻ 
ചെയ്യുന്നതാണ്. 

അടങ്കൽ തുക ഈ സ്കീമിന് 2010 - 11 നിലവാരത്തിൽ 
718 ലക്ഷം ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു . 


ആനുകൂല്യങ്ങൾ 
ഈ പസ ര ണ വിത രണ സംവി ധാ നം കമ്മീഷൻ 
ചെയ്യു ന്ന തോ ടു കൂടി തൃശ്ശൂർ ജില്ല യിൽ തല പ്പിള്ളി 
താലൂക്കിലെ ദേശ മം ഗലം, വര വൂർ എന്നീ പഞ്ചാ യ ത്തു 
കളിലേയും പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലെ 
തിരുമിറ്റക്കോട്, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലേയും പരിസര 
പ്രദേശങ്ങളിലേയും ഉപഭോക്താക്കൾക്ക് ഗുണമേൻമയുള്ള 
വൈദ്യുതി വിതരണം ലഭ്യമാക്കാൻ കഴിയും. അനുമതി 
ലഭിച്ച മേൽപറഞ്ഞ സ് കീം നട പ്പി ലാ ക്കു ന്ന തിന് 
ഇലക്ട്രിസിറ്റി ആക്ട്2003- ന്റെ 67 , 164 എന്നീ വകുപ്പുകളിൻ 
പ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ 
അ ധി കാ ര വും ഉപ യോ ഗി ക്കു ന്ന താണ്. മേൽപ്പറഞ്ഞ 
സ്ഥല ങ്ങ ളിൽ വിദ്യ ച്ഛക്തി പസ ര ണ ത്തിനും 
വിത ര ണ ത്തി നും വേണ്ടി വയ റു കൾ, പോസ്റ്റു കൾ, 
വാൾബായ്ക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണസാമഗ്രികൾ എന്നിവ 
വയ്ക്കു ന്ന തിനും അഥവാ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോ പി പ്പിക്കു ന്ന തിനും ആവ ശ്യ മായ ടെലഗാ ഫിക് 
അല്ലെങ്കിൽ ടെല ഫോ ണിക് സം പ ഷ ണ ത്തിനും 
ഇല ക് ടി സിറ്റി ആക്ട് 2003 - ലെ 164 വകു പ്പ നു സ രിച്ച് 
ടെലഗ്രാഫിക് അതോറിറ്റിക്കുള്ള എല്ലാ അധികാരങ്ങളും 
ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കും. 

- മേൽപ്പറഞ്ഞ ആറ ങ്ങോട്ടു കര സബ് സ്റ്റേഷന 
സംബ ന്ധിച്ച് സ്കീം ഔദ്യോഗിക ഗസറ്റിൽ 
പസി ദ്ധീ ക രി ക്കുക വഴി ഇതിനാൽ വിജ്ഞാ പനം 
നടത്തിക്കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


